34 


KOTTAYAM DISTRICT 


Kottayam Taluk 


പരസ്യം 


( 1 ) 


പരേതനായ ടി വി . വി . വർക്കി എന്നയാളുടെ അനന്തരാ 
വ കാ ശി ക ൾ മ ൽ 

വിവ രി ച്ച് വർ 

മാത മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 3 ) 


നമ്പർ ബി3-47602021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം താ ലൂ ക്കിൽ 

നാട്ടകം 

വില്ലേ ജിൽ 
പാക്കിൽ കരയിൽ മുണ്ടയ്ക്കാട്ട് വീട്ടിൽ എം . ഐ . ജേക്കബ് 
29-03-2016 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ ഐസ്സൻ ജേക്കബ് ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താണ് . ടി 
അപേക്ഷ നാട്ടകം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ 
രണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
മുണ്ടയ്ക്കാട്ട് വീട്ടിൽ എം . ഐ . ജേക്കബ് 29-03-2016 - ൽ മരിച്ചു 
പോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


നമ്പർ ബി3-5326 2021 . 

2021 ജൂലായ് 29 . 
കോട്ടയം താ ലൂ ക്കിൽ 

പേരൂർ വില്ലേ ജിൽ 
പേരൂർ കരയിൽ പള്ളിക്കൽ വീട്ടിൽ പുരുഷോത്തമൻ , പി.പി. 
15-11-2018 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ രേണുക , കെ . എൻ . ഈ താലുക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി 
അപേക്ഷ പേരൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ 
രണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പള്ളിക്കൽ വീട്ടിൽ പുരുഷോത്തമൻ , പി . പി . 15-11-2018 - ൽ 
മരിച്ചു പോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സൗമ്യ ജേക്കബ് 


മകൾ 


40 


2 


ഐസ്സൻ ജേക്കബ് 


മകൻ 


37 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


രേണുക , കെ.എൻ. 


ഭാര്യ 


59 


2 


ഇന്ദു , പി . പി . 


മകൾ 


35 


3 


ദീപ , പി . പി . 


32 


>> 


പരേ ത നായ ടി എം . ഐ . ജേക്കബ് എന്ന യാളുടെ 
അനന്ത രാവകാശികൾ മേൽ വിവരിച്ച വർ മാത്ര മാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


4 


ദിവ്യ , പി . പി . 


27 


>> 


5 


ചിത്ര , പി . പി . 


19 


79 


( 2 ) 


പരേതനായ ടി പുരുഷോത്തമൻ , പി . പി . എന്നയാളുടെ 
അന ന്ത രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ ബി3-50752021 . 

2021 ആഗസ്റ്റ് 5 , 
കോട്ടയം താലൂക്കിൽ ചെങ്ങളം സൗത്ത് വില്ലേജിൽ 
ചെങ്ങ ളം സൗത്ത് കര യിൽ പെരുമാംചേരിൽ വീട്ടിൽ 
വി.വി. വർക്കി 19-07-2016 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ അന്നമ്മ വർക്കി ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ ചെങ്ങളം സൗത്ത് വില്ലേജാഫീസർ മുഖേന അവ 
കാശ വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ച് 
തിൽ ടി പെരുമാംചേരിൽ വീട്ടിൽ വി.വി. വർക്കി 19-07-2016 - ൽ 
മരിച്ചു പോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


( 4 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ ബി3-6105 2021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം താ ലൂ ക്കിൽ അയ് മനം 

വില്ലേ ജിൽ 
പരിപ്പ് ക ര യിൽ ഇന്ദുവിലാസ് വീട്ടിൽ ശശി , ഇ . എൻ . 
11-03-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ ഭാര്യ ഗീത , ടി . ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ 
അയ്മനം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി 

റിക്കാർഡുകൾ പരിശോധിച്ച തിൽ ടി 
ഇന്ദുവിലാസ് വീട്ടിൽ ശശി , ഇ.എൻ. 11-03-20021 - ൽ മരിച്ചു 
പോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


1 


അന്നമ്മ വർക്കി 


ഭാര്യ 


63 


വന്ന 


2 


പ്രിൻസ് വർഗീസ് 


മകൻ 


37 


2 


അനി പി . വർഗീസ് 


മകൻ 


35 


352 


35 


പേര് 


വയസ് 


( 6 ) 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഗീത , ടി . 


ഭാര്യ 


53 


താ ലൂ 


2 


ചൈത , എസ് . 


മകൾ 


26 


3 


നന്ദു , എസ് . 


മകൻ 


20 


നമ്പർ ബി3-6245 2021 . 

2021 ജൂലായ് 29 . 
കോട്ടയം 

ക്കിൽ പേരൂർ വില്ലേ ജിൽ 
പേരൂർ കരയിൽ ഇടമുളയിൽ വീട്ടിൽ വി . കെ . മേരിക്കുട്ടി 
11-05-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാളുടെ മകൾ ബീന അലക്സാണ്ടർ ഈ താലുക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി 
അപേക്ഷ പേരൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ 
രണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ഇടമുളയിൽ വീട്ടിൽ വി.കെ. മേരിക്കുട്ടി 11-05-2021 - ൽ 
മരിച്ചുപോയതായും അവകാശിയായി താഴെ പറയുന്നയാൾ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതനായ ടി ശശി , ഇ . എൻ . എന്നയാളുടെ അനന്തരാ 
വ കാ ശി കൾ മേൽ വിവ രിച്ച വർ 

മാത മാ ഞെണന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


50 


ബീന അലക്സാണ്ടർ 

മകൾ 
പരേതയായ ടി വി.കെ. മേരിക്കുട്ടി എന്നയാളുടെ അനന്ത 
രാ വ കാ ശി മൽ വി വ രി ച്ച യാൾ 

മാത മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചയാൾ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ ബി3-6169 / 2021 . 


2021 ആഗസ്റ്റ് 5 . 


( 7 ) 


കോട്ടയം 

താ ലൂ ക്കിൽ അ തിരമ്പു ഴ വില്ലേ ജിൽ 
പടിഞ്ഞാറുഭാഗം 

കര യിൽ കുഴികണ്ടത്തിൽ വീട്ടിൽ 
രാജമ്മ , കെ . കെ . ( കെ . രാജമ്മ ) 19-01-2021 - ൽ മരിച്ചുപോയിട്ടു 
ള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവ 
കാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാളുടെ മകൻ 
ബി . രാമചന്ദ്രൻ നായർ ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ അതിരമ്പുഴ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി വന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി കുഴികണ്ടത്തിൽ വീട്ടിൽ 
രാജമ്മ , കെ . കെ . ( കെ . രാജമ്മ ) 19-01-2021 - ൽ മരിച്ചുപോയ 
തായും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ള 
തെന്നും അറിയുന്നു . 


നമ്പർ ബി3-6255 2021 . 

2021 ജൂലായ് 29 . 
കോട്ടയം താ ലൂ ക്കിൽ ആനിക്കാട് 

വില്ലേ ജിൽ 
ആനിക്കാട് കരയിൽ കാഞ്ഞിരംനിൽക്കുന്നതിൽ വീട്ടിൽ മാത്യു 
ഫിലിപ്പ് 04-06-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ലീലാമ്മ ഫിലിപ്പ് ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ ആനിക്കാട് വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കാഞ്ഞിരം നിൽക്കുന്നതിൽ വീട്ടിൽ മാത ഫിലിപ്പ് 
04-06-2021 - ൽ മരിച്ചുപോയതായും അവകാശികളായി താഴെ പറ 
യുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


ബി . രാമചന്ദ്രൻ നായർ 


മകൻ 


66 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


ശാന്ത് മോഹനൻ 


മകൾ 


65 


1 


77 


3 


രമാദേവി , ബി . 


62 


2 


33 


46 


3 


45 


4 


39 


പരേതയായ ടി രാജമ്മ , കെ . കെ . ( കെ . രാജമ്മ ) എന്നയാ 
ളുടെ അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


ലീലാമ്മ ഫിലിപ്പ് 

ഭാര്യ 
അനു കെ , ഫിലിപ്പ് 

മകൾ 
മാർട്ടിൻ കെ . ഫിലിപ്പ് 

മകൻ 
ജോസ് കെ . ഫിലിപ്പ് 
പരേതനായ ടി മാത്യു ഫിലിപ്പ് എന്നയാളുടെ അനന്തരാ 
വ കാ ശി കൾ മേൽ 

വിവ രി ച്ച വർ 

മാത മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


353 


36 


( 8 ) 


നമ്പർ ബി -625712021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം താ ലൂ ക്കിൽ 

മുട്ടമ്പലം വില്ലേ ജി ൽ 
പനയക്കഴുപ്പു ക ര യിൽ ചെറു വള്ളിൽ വീട്ടിൽ സി.എം. 
ജോയിക്കുട്ടി ( ജോയി സി . മാത്യു ) 03-03-2021 - ൽ മരിച്ചുപോയി 
ട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവ 
കാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ 
എലിസബത്ത് ജയിൻ , പി . ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ മുട്ടമ്പലം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തി വന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ചെറുവള്ളിൽ വീട്ടിൽ 
സി.എം. ജോയിക്കുട്ടി ( ജോയി സി . മാതൃ ) 03-03-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത 
മാണുള്ളതെന്നും അറിയുന്നു . 


പരേതയായ ടി സുജാത , വി.കെ. എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹ 
ചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ 
വി വ രിച്ച വർ പേരിൽ കൊടു ക്കു ന്ന തിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 
ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
കോട്ടയം 


തഹശീൽദാർ . 


Meenachil Taluk 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


എലിസബത്ത് ജയിൻ , പി . 


ഭാര്യ 


76 


2 


മാതൃസ് ജെ . ചെറുവള്ളിൽ 


മകൻ 


47 


പരേതനായ ടി സി.എം. ജോയിക്കുട്ടി ( ജോയി സി . 
മാത്യു ) എന്നയാളുടെ അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം 
അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കു 
ന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ 
ആയത് പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെ 
ടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ 
രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണ 
നാർഹമല്ല . 


പരസ്യം 

( 1 ) 
നമ്പർ സി2-1485 2021 . 

2021 ആഗസ്റ്റ് 9 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പൂവരണി 
വില്ലേജിൽ വിളക്കുമാടം കര യിൽ എട്ടു പറയിൽ വീട്ടിൽ 
ക മലാക്ഷി മാധവൻ നായർ എന്നയാൾ 12 - 10 - 2013 -ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആ വ ശ്യ 

ത്തിന് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ പൂവരണി വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതക്ക് 
താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


ബനം 


1 


രാജമ്മ , സി.എം. 


മകൾ 


70 


2 


തങ്കമണി 


58 


3 


ലീലാമണി 


56 


( 9 ) 


4 


40 


5 


35 


നമ്പർ ബി3-6857 2021 . 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം താ ലൂ ക്കിൽ 

നാട്ടകം 

വില്ലേ ജിൽ 
മൂല വട്ടം മുപ്പായിക്കാട് ക ര യിൽ പ്ലാച്ചേരിൽ വീട്ടിൽ 
സുജാത , വി . കെ . 14-02-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാളുടെ ഭർത്താവ് പി.ജെ. രാജു 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താണ് . ടി അപേക്ഷ നാട്ടകം വില്ലേജാഫീസർ മുഖേന അവ 
കാശ വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ച 
തിൽ ടി പ്ലാച്ചേരിൽ വീട്ടിൽ സുജാത , വി.കെ. 14-02-2021 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത 
മാണുള്ളതെന്നും അറിയുന്നു . 


ദീപാമോൾ , ഡി . 

മരണപ്പെട്ട മകൾ 

സുമതിയുടെ മകൾ 
ദിവ്യ ദിവാകരൻ 
ആയതിനാൽ ടി ആവശ്യത്തിലേയ്ക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ മേൽ പട്ടികയിൽ വിവരിച്ചവർ 
മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ള 
പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം അറിയിക്കേണ്ടതാണ് . 
നിശ്ചിത തീയതിയ്ക്ക് ശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


പി.ജെ. രാജു 


ഭർത്താവ് 


70 


നമ്പർ സി2-5251 2021 , 

2021 ആഗസ്റ്റ് 5 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പൂവരണി 
വില്ലേജിൽ പൂവരണി കരയിൽ നന്തിക്കാട്ടുകണ്ടത്തിൽ വീട്ടിൽ 
അഗസ് തി എൻ . എ . ( എൻ . എ . അഗസ്റ്റിൻ ) എന്നയാൾ 
11-02-1974 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യത്തിന് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ കിടങ്ങൂർ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് 
താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


2 


സബാഷ് രാജ് , ആർ . 


മകൻ 


35 


3 


സാഹിത്യരാജ് , ആർ . 


മകൾ 


34 


4 


സൺരാജ് , ആർ . 


മകൻ 


29 


354 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 17:08:04 
+ 05'30 ' 


